Kerala Gazette No. 7 dated 17th February 2009 . 
PART III 


FOREST DEPARTMENT 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS ) & 
CHIEF CONSERVATOR OF FORESTS (BIO DIVERSITY CELL ), 

THIRUVANANTHAPURAM 


ERRATUM NOTIFICATION 


No. EFL10 -150/08. 


17th January 2009 . 


It is hereby notified for the information of public that the error crept in Column No. 7 detailed under Sl. No. 2 to 
the Notification No. Pro . 10 - 21/ 2006 dated 2 -5 - 2006 and published in Kerala Gazette No. 26 , Volume 51 dated 27 -6 - 2006 is 
corrected as shown in the Schedule below : 


Boundaries 


Taluk 


Sl. District 
No. 


Forest 
Division 


Range 


East 


South 


West 


Sy. No. Extent in 
Locality Village with sub Hectares North 

division (approx .) 
(0) (7) (8) (9) ( 10 ) 


(1) 


(2) 


(3) 


(4) 


(5) 


(11) 


(12 ) 


(13 ) 


Kollam 


Pathanapuram 


Thenmala 


Argnkavu 


Ambanadu 


Aryankavu 


AmbanaduEstate. 

387/3,4,5(Part) 


35.4120 


AmbanaduEstate 


EstateAmbanadu VestedForestin 

SouthWest 


AmbanaduEstate 


IsfieldEstate& AmbanaduEstate 


Explanatory Note 


( This does not form part of the notification , but is intended to indicate the general purpose .) 


The land as per the schedule above was originally notified under Section 3 (2 ) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands) Act, 2003 vide Notification No . Pro . 10-21/2006 dated 2-5 -2006 and published in 
Kerala Gazette No . 26 , Volume 51 dated 27-6 -2006 as Sl. No . 2 . In that Notification , Village was shown erroneously 
whereas the correct details in respect of the land notified as Ecologically Fragile land is shown in the revised schedule as 
above. Hence this Erratum Notification is published with the intention to achieve the above objective. 


(Sd .) 


Forest Headquarters , Vazhuthacaud , 
Thiruvananthapuram . 


Custodian ( Ecologically Fragile Lands) & 
Chief Conservator of Forests (Biodiversity ). 


Gaz . No. 43 /2008 /DTP. (Forest) 


WILDLIFE DIVISION , THIRUVANANTHAPURAM 


be refused . If the tender date becomes holiday, the tender 
will be conducted on the next working day . 


TENDER NOTIFICATION 


(1) 


No. A . 322/2009 . 


30th January 2009 . 


- Sealed tenders are invited till 3 p . m . on 26- 2 - 2009 from 
approved contractors for the following works by Wildlife 
Warden , Thiruvananthapuram , Wildlife Division for and on 
behalf of Governor of Kerala . The tenders will be opened at 
3 .30 p . m . in the presence of the bidders present on that date . 
The tenders can be send by post also well in advance so as to 
reach this office in time. In case the tender cannot be opened 
on the above date, it will be opened on 28 - 2 - 2009 , 3 . 30 p .m . 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം വൈൽഡ് 

ല ഫ് വാർ ഡൻ താഴെ പറയുന്ന പവ്യ ത്തികൾക്ക് 
ഗുണനിലവാരമുള്ളതും അംഗീകാരമുള്ളതുമായ സാമഗ്രികൾ 
ഉപയോഗിച്ച് വനം- വന്യജീവി വകുപ്പിലോ മറ്റു വകുപ്പുകളിലോ 
ഇത്തരം പ്രവൃത്തിചെയ്ത്മുൻപരിചയമുള്ള കരാറുകാരിൽ നിന്നും 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ 26 - 2 -2009 - ന് 

വൈകുന്നേരം 3 മണിവരെക്ഷണിച്ചുകൊള്ളുന്നു. ദർഘാസുകൾ 
അന്നേ ദിവസം വൈകിട്ട് 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡനോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ടെണ്ടർ അന്നേ 
ദിവസം നടക്കാതെ വന്നാൽ ആയത് 28 - 2 - 2009 , 3 . 30 - ന് 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 


- ക്രമ 
നമ്പർ 


- Sl. 
No. 


പ്രവൃത്തിയുടെ പേരും ഉദ്ദേശം 

അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
- രൂപ 


EMD 


Name of work with Approximate 

Estimate Amount 


- Rs. 


- 1 പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ 4,500 

മുക്കോത്തി വയൽ സ്ഥലത്തെ കൾവർട്ട് 

നിർമ്മാണം - രൂപ 1,75,000 
2 പേപ്പാറ വന്യ ജീവി സങ്കേതത്തിൽ 3,400 

Information cum -Interpretation 
Centre - ന്റെ അറ്റകുറ്റപ്പണി- രൂപ 1,35,000 
എ . ബി. പി. റെയിഞ്ചിൽ കാപ്പുകാട് 

- 6,250 
എന്ന സ്ഥലത്ത്1 കിണറിന്റെ ഉൾവശം 
കോൺക്രീറ്റിംഗ്, ആർ. ആർ. മേസൻറി, 
പാരപ്പറ്റ് വാൾ എന്നിവ നിർമ്മാണം - 

രൂപ 2,50,000 
4 എ . ബി. പി . റെയിഞ്ചിൽ ആന പുനരധി 3, 000 

വാസ കേന്ദ്രത്തിലെ 1 കിണറിന്റെ 
ഉൾവശം കോൺക്രീറ്റിംഗ്, ആർ. ആർ. 
മേസൻറി, പാരപ്പറ്റ് വാൾ എന്നിവ 

നിർമ്മാണം - രൂപ 120, 000 
5 പേപ്പാറ വന്യ ജീവി സങ്കേതത്തിൽ 

ബോണക്കാട് Interpretation Centre 
നിർമ്മാണം - രൂപ 2,73,000 
പേപ്പാറ വന്യ ജീവി സങ്കേതത്തിൽ 25,000 
പേപ്പാറയിലെ ഫോറസ്റ്റ് Inspection 
Bunglow-വിന്റെ പൂർത്തീകരണം - 
രൂപ 10 ,00,000 


1 Construction of culvert atMukkothivayal 4 , 500 

- in Peppara Sanctuary - Rs.1,75, 000 
- Maintenance of information cum 3 ,400 

Interpretation Centre at Peppara 
Sanctuary - Rs.1 , 35 , 000 
Concrete of R . R . Masonry and 6 ,250 
Construction of Parapet wall of an open 
I well at Kappukadu in ABP Range 

Rs. 2 ,50,000 
4 Concrete of R . R . Masonry and 3, 000 

Construction of Parapet wall of an open 
I well at Elephant Rehabilitation Centre 
in ABP, Kottoor Range -- Rs. 1, 20, 000 
Construction of Interpretation Centre 7 ,000 
at Bonaccord in Peppara Sanctuary — 

Rs. 2 , 73 ,000 
6 Completion of Forest IB at Peppara 25 ,000 

in Peppara Wildlife Sanctuary — 
Rs. 1, 00 ,000 
Cost of tender form - Rs. 400 + VAT. 

Qualification of Contractor — 2 years experience in 
Government or Quasi Government firm . 

Period before which works is to be completed 
1 month from the date of agreement. 

The details and necessary documents will be obtained 
from the Office of the Wildlife Warden , Thiruvananthapuram 
on any working days till 1 p . m . of tender date . Tender form 
can be obtained by remitting money either directly or through 
money order with necessary application . The cost of tender 
form will notbe returned . The termsand conditions applicable 
to tender formalities in Kerala Public Works Departmentwill 
be applicable to this work also . Tender forms are not 
transferable. A preliminary agreement in Stamp Paper worth 
Rs.50 in prescribed form should also be submitted along with 
the tender. The tender without the preliminary agreement will 


7 , 000 


6 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


കരാറുകാരുടെ യോഗ്യത സർക്കാർ - അർദ്ധ സർക്കാർ 
സ്ഥാപനങ്ങളിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരി 
ചയം. 


- ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി-- എഗ്രിമെന്റ് തീയതി 
മുതൽ ഒരു മാസത്തിനകം. 

ദർ ഘാസ് ഫോറ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽ 
നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 26- 2- 2009 - ന് 
ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില വിൽപ്പന നികുതിയടക്കം രൊക്കം പണമായി അടച്ച് 


രേഖാമൂലം അപേക്ഷിക്കേണ്ടതാണ്. ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് പ്രമാ 
ണത്തോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം തിരുവനന്തപുരം 
വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ പ്ലഡ് ജ് ചെയ്തതും 
പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതു മാണ്. 
മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കാ 
ത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം 
പണമായോ ചെക്കായോ ഇന്ദിരാ വികാസ്പത്രമായോ സ്വീകരി 
ക്കുന്നതല്ല. നിരതദ്രവ്യം ദേശസാൽകൃത / ഷെഡ്യൂൾഡ് ബാങ്കിലെ 
ഡി. ഡി . യായി സ്വീകരിക്കുന്നതാണ്. കേരള നിർമ്മാണത്തൊഴി 
ലാളി ക്ഷേമനിധി നിയമമനുസരിച്ച് പ്രവൃത്തി ലഭിക്കുന്ന 
കരാറു കാ രൻ പ്രവർത്തിയുടെ മൊത്തം ചെല വിന്റെ 1 % 
ക്ഷേമ നിധിയും നിലവിലുള്ള നിയമമനുസരിച്ചുള്ളമറ്റ് നികുതി 
കളും അടയ്ക്കുവാൻ ബാധ്യസ്ഥനാണ്. ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത 
പ്രവൃത്തിദിവസം നിശ്ചിതസമയത്ത്ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തും തുറക്കുന്നതുമായിരിക്കും. 19- 8- 1997 - ലെ കേരള സർക്കാർ 
ഉത്തരവ് നമ്പർ ( പി ) 84/ 97/ പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതു 
മ രാ മത്ത് വകുപ്പിലെ ദർഘാ സിനെ സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
Wildlife Division , 

- ( Sd.) 
Thiruvanthapuram . 

Wildlife Warden . 


പുനലൂർ ഡിവിഷൻ 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ പി . സി.1- 5460 / 2008. 

2009 ജനുവരി 20. 
പു നലൂർ വനം ഡിവിഷനിലെ അഞ്ചൽ 
റെയിഞ്ചിൽപ്പെട്ടതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ 
കശുമാവ് തോട്ടങ്ങളിൽ നിന്നും 30 - 6 - 2009 വരെയുള്ള 
കാലത്തേക്ക് കശുവണ്ടി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള 
അവകാശം ചുവടെ ചേർത്തിരിക്കുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി താഴെപറയുന്ന സ്ഥലത്തും സമയത്തും 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി 
ദർ ഘാസ്/ ലേലം ചെയ്യുന്നതാണ്. ആദ്യ ദിവസം 
എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തോട്ടത്തിന്റെ ലേലം 
നടക്കാതിരിക്കുകയോ ലേലം കൊള്ളാൻ ലേലക്കാർ ആരും 
തയ്യാറാകാതെ വരികയോ ലേലം റദ്ദ് ചെയ്യുകയോ ചെയ്താൽ 
പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ലേലദിവസങ്ങളിൽ 
അതേ സ്ഥലത്തും സമയത്തും ലേലം നടക്കുന്നതാണ്. 
ദർഘാസ്/ ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും 
സ്ഥലത്തുംവച്ച് ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. ലേലത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേ ദിവസം ഉച്ചയ് ക്ക് 3 
മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ ഡിവിഷനാഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും വിലയായ 100 (നൂറ്) രൂപയും മൂല്യവർദ്ധിത 
നികുതിയും ഒടുക്കി വാങ്ങേണ്ടതാണ്. 

വ്യവസ്ഥകൾ 


2,000 രൂപ നിരതദ്രവ്യം ഒടുക്കേണ്ടതും അപകാരം 
നിരതദ്രവ്യം ഒടുക്കാത്തവരെ ലേലത്തിൽ പങ്കുകൊള്ളാൻ 

അനുവദിക്കുന്നതല്ലാത്തതുമാകുന്നു . 
2. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 

അവരുടെ സ്ഥിരമായ മേൽ വിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട 
വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിനുമുൻപായി സമർപ്പിക്കേണ്ടതാണ്. 
ഇപ്രകാരം വില്ലേജാഫീസറുടെ സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കുകൊള്ളാൻ 
അനുവദിക്കുന്നതല്ല. 
ലേലം കൊണ്ടയാൾ യൂണിറ്റ് ഒന്നിന് ലേലത്തുകയുടെ 
മൂന്നിൽ ഒന്ന് ( കുറഞ്ഞത് 10, 000 രൂപയും പരമാവധി 
ഒരു ലക്ഷം രൂപയും) ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേണ്ടതാണ്. മൊത്തം ലേലത്തുക 10,000 രൂപയോ 
അതിൽ കുറവോ ആണെങ്കിൽ മുഴുവൻ തുകയും ലേലം 
കഴിഞ്ഞാലുടനെ തന്നെ ഒടുക്കേണ്ടതാണ്. അതിന് മുടക്കം 
വരുത്തിയാൽ അയാൾ കെട്ടിവച്ചിട്ടുള്ള നിരതദ്രവ്യം 
ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടുന്നതും പാട്ടാവകാശം 
അയാളുടെ പൂർണ്ണനഷ്ടോത്തരവാദിത്വത്തിൻമേൽ വീണ്ടും 
ലേലം ചെയ്യുന്നതും എന്നാൽ അതിൽ വച്ച് വല്ല 
ലാഭവുമുണ്ടായാൽ അതിന് അയാൾക്ക് അവകാശ 
മില്ലാത്തതുമാകുന്നു . ഇപ്രകാരം ലേലം ചെയ്യുന്നതിൽവച്ച് 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആയത് 
റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതുമാകുന്നു . 
ലേലം വിജയിക്കുന്ന ആളിന്റെ നിരതദ്രവ്യം അയാൾ 
ഒടുക്കേണ്ടതായ ലേലസംഖ്യയിൽ തട്ടിക്കിഴിക്കുന്നതും 
വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
തിരിച്ചുകൊടുക്കുന്നതുമാണ്. 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്നയാളിന്റെ 
പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. എന്നാൽ യാതൊരു 
കാരണവും കൂടാതെ ലേലം അംഗീകരിക്കുന്നതിനോ 
നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ 
പട്ടികയിലെ ഏതെങ്കിലും തോട്ടം ലേലത്തിൽ നിന്നും 
ഒഴിവാക്കുന്നതിനോ പുതുതായി ഏതെങ്കിലും തോട്ടം 
കൂടി ഉൾപ്പെടുത്തി ലേലം ചെയ്യുന്നതിനോ 
ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അ ധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 
ലേലം സ്ഥിരപ്പെടുത്തിയതായി പാട്ടക്കാരനെ 
അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി 
മുഴു വൻ ലേലത്തുക യും മൊത്തം ലേലത്തുകയുടെ 
5 % വനവികസന നികുതിയും നിയമാനുസൃത 
മൂല്യവർദ്ധിത നികുതിയും ഏറ്റവും കുറഞ്ഞത് 500 
രൂപയോ ലേലത്തുകയുടെ പത്തു ശതമാനമോ 
ഏതാണോ കൂടുതൽ അത് സെക്യൂരിറ്റിയായും അടച്ച് 
50 രൂപ മുദ്രപ്പത്രത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് 
വിധേയമായി ഒരു ഉടമ്പടി എഴുതി ഒപ്പു 
വയ് ക്കേണ്ടതാണ്. അതിന് മുടക്കം വരുത്തിയാൽ 
യാതൊരു കാരണവശാലും കാലാവധി ദീർഘിപ്പിച്ചു 
നൽകുന്നതല്ല. ബാക്കി ലേലത്തുകയും സെക്യൂരിറ്റിയും 
ഒടുക്കാതിരുന്നാൽ പാട്ടാവകാശം റദ്ദ് ചെയ്യുന്നതും 
പാട്ടക്കാരൻ നേരത്തെ കെട്ടിവച്ചിട്ടുള്ള മുഴുവൻ തുകയും 
സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതുമാണ്. കൂടാതെ 
പാട്ടാ വകാശം വീഴ്ച വരുത്തിയ ആളിന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം ചെയ്യുന്നതും 
അതിൽ വച്ച്എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആദ്യ 
ലേലക്കാരനിൽ നിന്നും നിലവിലിരിക്കുന്ന റവന 


- 1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന്ആഗ്രഹമുള്ളവർ 


7 . 


15 . 


8 . 


9 . 


10. 


- (2 ) 


റിക്കവറി നിയമപ്രകാരമോ യുക്തമായ മറ്റു 

ഓഫീസർക്കും സമർപ്പിക്കേണ്ടതാണ്. അതിനു വീഴ്ച് 
മാർഗ്ഗങ്ങളിലൂടെയോ ഈടാക്കുന്നതുമാണ്. 

വരുത്തുന്നപക്ഷം ഓരോ വീഴ്ചയ്ക്കും 10 രൂപ വീതം 
ലേലത്തിൽ പങ്കെടുക്കുന്നയാൾ ലേലത്തിന് മുൻ പ് 

പിഴ വസൂൽ ചെയ്യുന്നതാണ്. 
കശുമാവിൻ തോട്ടങ്ങൾ നേരിൽക്കണ്ട് പരിശോധിച്ച് 

ശേഖരണം നടത്തിയ കശുവണ്ടി കടത്തിക്കൊണ്ടു 
വിളകളുടെ ഗുണവും തരവും നല്ലതു പോലെ 

പോകുന്നതിന് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറിൽ നിന്നും 
ബോദ്ധ്യപ്പെട്ടു കൊള്ളണ്ട തും ലേലത്തിനു ശേഷം 

നിർബന്ധമായും പാസ്സ് വാങ്ങേണ്ടതാണ്. വീഴ് ച 
ഉണ്ടാകുന്ന പരാതികൾ സാധാരണഗതിയിൽ 

വരുത്തിയാൽ ഉചിതമായ പിഴ ഈടാക്കുന്നതാണ്. 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 

ലേലത്തിനുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ വനം 

വകുപ്പിലെ നിലവിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി 
ലേലം വിളികേൾക്കുന്നയാൾ ലേലത്തിന് ഒരു പൂർണ്ണ 

പരിഗണിക്കുന്നതാണ്. 
തീരുമാനമുണ്ടാകാതെ പിൻമാറാൻ പാടില്ലാത്തതും 
അപ്രകാരം പിൻമാറിയാൽ ഡിപ്പാർട്ടുമെന്റിന് വരുന്ന 

മറ്റു ബാദ്ധ്യതകളൊന്നുമില്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി, 
നഷ്ടത്തിന് അയാൾ ഉത്തരവാദിയാകുന്നതുമാണ്. 

ആദായ നികുതി, കാർഷികാദായ നികുതി എന്നിവയുടെ 
ലേലപരസ്യ വിജ്ഞാപന വ്യവസ്ഥകൾ കണ്ട് 

ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ കാലാവധി കഴിഞ്ഞ് 
ബോദ്ധ്യപ്പെട്ട് ഒപ്പിട്ട് തരുന്നവർക്ക് 9-3 - 1976- ലെ സർക്കാർ 

ആറു മാസത്തിനകം ഹാജരാക്കിയാൽ സകരിറ്റി 
ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള 23- 2 - 1976 - ലെ സർക്കാർ 

ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 
ഓർഡർ ജി. ഒ.( പി ) 62 / 76/ എ . ഡി . യിലെ നിബന്ധനകളും 

പട്ടികയിൽ രേഖപ്പെടുത്തിയ ദിവസങ്ങളിൽ ലേലത്തിൽ 
28 - 12 - 2004 - ലെ 51 -ാം നമ്പർ കേരള ഗസറ്റിൽ 473 മുതൽ 

മറ്റുതരത്തിൽ പുനർ ലേലം ആവശ്യമായി വരുന്ന 
477 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 

കശുമാവിൻ തോട്ടങ്ങൾ 24- 2- 2009 - ന് പകൽ 11.30 മണിക്ക് 
സി. സി .എഫ് .( പി )യുടെ 4 - 12 - 2004 - ലെ സി2 - 27223 /2004 -ാം 

പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവച്ച് ലേലം 
നമ്പർ ഉത്തരവിലെ നിബന്ധനകളും ബാധകമാണ്. 

ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലക്കാരൻ കേന്ദ്ര ഗവൺമെന്റിന്റെ 1995 - ലെ 

പട്ടിക 
ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതി 

- (1) 1987 കശുമാവ് അക്വേഷിയാ തോട്ടം കരവാളൂർ 
നിശ്ചിത സമയത്തും നിരക്കിലും നൽകാൻ 

9. 5 ഹെക്ടർ-730 മരങ്ങൾ 
ബാദ്ധ്യസ്ഥനാണ്. 
ലേലത്തിൽ വിജയിക്കുന്ന പാട്ടക്കാരൻ മുഴുവൻ 

കുളത്തുപ്പുഴ സെക്ഷനിലെ 1995 കടമാൻകോട് യൂക്കാലി 
കശുവണ്ടിയും ശേഖരിച്ച് സർക്കാർ തീരുമാനത്തിന് 

തോട്ടത്തിലും പരിസരത്തും നിൽക്കുന്ന 126 കശുമാവ് 
വിധേയമായി കേരളാ കാഷ ഡവലപ്പ്മെന്റ് 

മരങ്ങൾ 
കോർപ്പറേഷനോ അവരുടെ അംഗീകൃത ഏജന്റുമാർക്കോ കുളത്തുപ്പുഴ സെക്ഷനിലെ 1950 തേക്ക് തോട്ടത്തിലും 
അതാതു കാലയളവിൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന 

പരിസരത്തും നിൽക്കുന്ന 19 കശുമാവ് മരങ്ങൾ 
വിലയ്ക്ക് നൽകേണ്ടതാണ്. കൂടാതെ കശുവണ്ടി 

കുള ത്തു പ്പുഴ സെക്ഷ നി ലെ 1995 കോമ്പൻസേറ്ററി 
സംഭരണവും വിതരണവും സംബന്ധിച്ച് അതാതു 

അഫോറസ്റ്റേഷൻ തോട്ടത്തിൽ നിൽക്കുന്ന 100 കശുമാവ് 
കാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നതായ എല്ലാ 

മരങ്ങൾ 
ഉത്തരവുകളും പാട്ടക്കാരന് ബാധകമാണ്. 
കരാറുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം ടിയാന്റെ 

ഏരൂർ സെക്ഷ നില മറ വൻചിറ 1998 പല വക 
കൂലിക്കാരെ താമസിപ്പിക്കുന്നതിനും കശുവണ്ടി 

തോട്ടത്തിൽ നിൽക്കുന്ന 700 കശുമാവ് മരങ്ങൾ 
സൂക്ഷിക്കുന്നതിനും സ്ക്വയർ മീറ്ററിന് 5 രൂപ പ്രകാരം മീൻകുളം സെക്ഷനിലെ കല്യാണി ചതുപ്പിൽ ജണ്ടായ്ക്ക 
ഒരു ഷഡ് കൂപ്പിനുള്ളിൽ പണിയുന്നതിന് സ്ഥലം പുറത്ത് വനത്തിൽ നിൽക്കുന്ന 98 കശുമാവ് മരങ്ങൾ, 
അനുവദിക്കുന്നതാണ്. ഷെഡ് അനുവദിക്കുന്നതിനുള്ള 

മേലേ പാണയം ഭാഗത്തുള്ള 9 കശു മാവ് മര ങ്ങൾ, 
അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 

നീരാറ്റുതടം ചതുപ്പിൽ നിൽക്കുന്ന 3 മൂട് കശുമാവ് 
നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്കു മുൻപായി ഷെഡ് 

മരങ്ങൾ, ചേറ്റാടി ചതുപ്പിൽ നിൽക്കുന്ന 20 മൂട് കശുമാവ് 
കരാറുകാരൻ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. ഷെഡ് മരങ്ങൾ (ആകെ 130 എണ്ണം) 
പണിയുന്നതിനുള്ള സാധനങ്ങൾ നിലവിലുള്ള 

കളംകുന്ന് സെക്ഷ നി ൽ 1998 കോമ്പൻസേറ്ററി 
സീനിയറേജ് റേറ്റ് പ്രകാരം കാട്ടിൽ നിന്നും സൗകര്യമുള്ള 

അഫോറസ്റ്റേഷൻ തോട്ടത്തിൽ നിൽക്കുന്ന 100 കശുമാവ് 
പക്ഷം ശേഖരിക്കുവാൻ അനുവദിക്കുന്നതാണ്. 

മരങ്ങൾ 
കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് 

നിരതദ്രവ്യം - രൂപ 2,000. 
ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാരന്റെ 
ചുമതലയിൽ വെട്ടി നീക്കം ചെയ്തിരിക്കണം. വീഴ്ച 

ലേലത്തീയതിയും സമയവും - 19 - 2 - 2009 പകൽ 
വരുത്തിയാൽ യുക്തമായ പിഴ കരാറുകാരനിൽ നിന്നും 

11.30 മണിക്ക്. 
ഈടാക്കുന്നതാണ്. 

- ദർഘാസ്/ ലേലം നടത്തുന്ന സ്ഥലം - ഡിവിഷണൽ 
തോട്ടത്തിൽ യാതൊരു കാരണവശാലും തീപിടിക്കാതെ ഫോറസ്റ്റ് ആഫീസ്, പുനലൂർ. 
നോക്കി സംരക്ഷിക്കേണ്ടത് കരാറുകാരന്റെ പ്രധാന 
ചുമതലയാണ്. കാട്ടുതീമൂലമോ ഉണക്കുമൂലമോ മറ്റു 

- ഉടമ്പടി കാലാവധി ഉടമ്പടി തീയതി മുതൽ 2009 ജൂൺ 
വിധത്തിലുള്ള വല്ല നഷ്ടവും നേരിട്ടാൽ ആയതിന് 

മാസം 30 വരെ. 
യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും കരാറുകാരന് 
അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 

- ആദ്യ ലേല ദിവസം എന്തെങ്കിലും കാരണവശാൽ 
കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങളടങ്ങിയ പ്രതിമാസ 

ഏതെങ്കിലും തോട്ടത്തിന്റെ ദർഘാസ്/ ലേലം നടക്കാതി 
കണക്കുകൾ ഓരോ മാസവും 5 -ാം തീയതിക്കുമുൻപായി 

രിക്കുകയോ ദർഘാസ്/ ലേലം വിളികൊള്ളാൻ ലേലക്കാർ ആരും 
ബന്ധപ്പെട്ട റെയിഞ്ചാഫീസർക്കും ഡിവിഷണൽ ഫോറസ്റ്റ് 

തയ്യാറാകാതെ വരികയോ ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യുകയോ 
ചെയ്താൽ 24 - 2 - 2 009 - ൽ ടി ദർഘാസ്/ ലേലം നിശ്ചിത 
സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 


11. 


12. 


13 . 


14 . 


ഡിവിഷണൽ ഫോറസ്റ്റ് 

- ( ഒപ്പ്) 
ആഫീസ്, പുനലൂർ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


പുനലൂർ ഡിവിഷൻ 


ലേലപ്പരസ്യം 


നമ്പർ പിസി3 - 333 / 2009 . 


2009 ജനുവരി 21. 


പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു ലേലവ്യവസ്ഥകളും സർക്കാർ 
തടി ഡിപ്പോകളിൽ അതാത് കാലങ്ങളിൽ നിലവിലുള്ള മറ്റു 
ലേലനിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 
ലേലത്തിൽ ഉൾപ്പെടുന്ന തടികൾ, ഉരുപ്പടികൾ ഇവയുടെ 
അളവും തരവും ഗുണവും ലേലക്കാരൻ ലേലത്തീയതിക്ക് 
മുമ്പ്തന്നെ ബോദ്ധ്യപ്പെട്ടുകൊള്ളണം. ലേലം സംബന്ധിച്ച 
കൂടു തൽ വിവ ര ങ്ങൾ അതാത് റെയിഞ്ചുകളിൽ നേരിട്ട് 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

ലേലത്തിനു ശേഷം കാലാവസ്ഥ കാരണ മോ , അഗ്നി, 
വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ മുതലായ കെടുതികൾ മൂലമോ 
തടി, വിറ ക്, മറ്റ് സാധന ങ്ങ ൾ എന്നി വ യ് ക്കു ണ്ടാ കുന്ന 
നഷ്ടത്തിനോ അളവ് വ്യത്യാസത്തിനോ ഡിപ്പാർട്ടുമെന്റിന് 
ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. 

ലേല വ്യ വ സ്ഥ ക ളിൽ എന്തെ ങ്കിലും മാറ്റ ങ്ങ ളോ 
കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമായി വരുന്ന പക്ഷം ആയത് 
ലേലത്തിൽ പങ്കെടുക്കുന്നവരെ വായിച്ചു കേൾപ്പിച്ച് ബോദ്ധ്യപ്പെ 
ടുത്തുന്നതായിരിക്കും. 

പട്ടിക 


ലേലസ്ഥലം 


ലേലത്തീയതി 


കമ 
നമ്പർ 


- പുനലൂർ ഡിവിഷനിൽപ്പെട്ട പത്തനാപുരം, അഞ്ചൽ 
എന്നീ റെയിഞ്ചു ക ളിൽ സൂക്ഷിച്ചിട്ടുള്ള വിവിധ 
വന നിയമ കേസ്സു ക ളിലെ തൊണ്ടി സാധ ന ങ്ങൾ താഴെ 
പട്ടിക യിൽ അതാതു റെയിഞ്ചിനു നേരെ കാണിച്ചിട്ടുള്ള 
തീയതികളിൽ പകൽ 3 മണിക്ക് പുനലൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടു ത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്തുവച്ച് 
16 - 11 - 1988 - ലെ സർക്കാർ ഉത്തരവ് ( എം .എസ്) 18 / 99 / വനം 
എന്നീഉത്തരവുകൾക്കും നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും 
വിധേയമായി പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാ 
യിരിക്കും. ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ 
പ്രസ്തുത ലേലം അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും വച്ച് നടത്തുന്നതായിരിക്കും. നിശ്ചിത 
ലേല ത്തീ യ തിക്ക് 7 ദിവസം മുമ്പ്തന്നെ ലേല ത്തിൽ 
ഉൾപ്പെടുത്തുന്ന ലേലവസ്തുക്കളുടെ ഇനം, അളവ് മുതലായ 
ലോട്ടു തിരിച്ചുള്ള പട്ടിക അതാത് റെയിഞ്ച് ഓഫീസുകളിൽ 
പര സ്യ പ്പെ ടു ത്തു ന്നതും ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
ആഗ്രഹിക്കുന്നവർ ലോട്ട് തിരിച്ചുള്ള തൊണ്ടി വസ്തുക്കൾ 
നേരിൽ പരിശോധിച്ച് നൽപു നിൽപ്പ് ബോദ്ധ്യപ്പെടേണ്ടതു 
മാണ്. ലേലത്തിനു ശേഷം ഇതു സംബന്ധമായ പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 
- ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലത്തിനു മുമ്പായി തേക്ക്, ഈട്ടിഎന്നിവയ്ക്ക് 10 ,000 
രൂപയും മറ്റു തടികൾക്ക് 5,000 രൂപയും മറ്റു വനവിഭവങ്ങൾക്ക് 
1,000 രൂപയും നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതും ലേലം 
കൊണ്ടയാൾ ലേലം കഴിഞ്ഞാലുടൻ തന്നെ ലേലത്തുകയുടെ 
അഞ്ചിൽ ഒന്ന് നിര തദവ്യം ഉൾപ്പെടെ ഒടുക്കേണ്ടതാണ്. 
ലേലത്തുക 10 ,000 രൂപയോ അതിൽ കുറവോആണെങ്കിൽ 
മുഴുവൻ തുകയും ലേലത്തുക 10 ,000 രൂപയിൽ കവിയുകയാ 

ണെങ്കിൽ 10000 രൂപയോ ലേലത്തുകയുടെ അഞ്ചിലൊന്ന് 
ഭാഗമോ ഏതാണ് കൂടു ത ലാ ണെ ങ്കിൽ ആ യത് ലേലം 
കഴിഞ്ഞാലുടനെ അടയ്ക്കേണ്ടതുമാണ്. കോടതി ഉത്തരവ് 
അനുസരിച്ച് ലേലം ചെയ്യപ്പെടുന്ന തൊണ്ടിയുടെ മൊത്തം 
തുകയും ലേലദിവസം അടയ്ക്കേണ്ടതാണ്. 


റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്, 25 - 2- 2009 18 - 3- 2009 
അഞ്ചൽ 

15 - 4 - 2009 14 - 5 - 2009 


10 - 6 - 2009 


8 - 7 - 2009 


5 - 8 - 2009 


16 - 9 - 2009 


7 - 10 - 2009 12 - 11 - 2009 
10 - 12 - 2009 


2 റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്, 
പത്താനാപുരം 


26 - 2 - 2009 
16 - 4 - 2009 


19 - 3 - 2009 
20 - 5 - 2009 


11 - 6 - 2009 


9 - 7 - 2009 


12 - 8 - 2009 


17 - 9 - 2009 


14 - 10 - 2009 


18 - 11 - 2009 


16 - 12 - 2009 


- ലേല ത്തിൽ പിടി ച്ചെടുത്ത സാ ധ ന ങ്ങ ൽ ലേലം 
സ്ഥിരപ്പെടുത്തിയ വിവരം ലേലക്കാരനെ അറിയിക്കുന്ന തീയതി 
മുതൽ 60 ദിവസത്തിനകം ബാക്കി മുഴുവൻ ലേലത്തുകയും 
മൊത്തം നിയമാനുസൃത നികുതികളും മൊത്തം സംഖ്യയ്ക്ക് 
1998 - ലെ ഫൈ നാൻ സ് ആക്ട് പ്രകാ രമുള്ള 
ആദാ യ നികു തി യും ഒടുക്കി ലേല ത്തിൽ പിടിച്ചെടുത്ത 
സാധ ന ങ്ങൾ നീക്കം ചെയ്യേണ്ട താ ണ് . ലേലത്തുക ഈ 
കാലാ വ ധിക്കു ള്ളിൽ അട യ് ക്കാ തി രു ന്നാൽ ലേലം റദ്ദ് 
ചെയ്യാ വു ന്നതും ലേല ക്കാ രൻ അടച്ചിട്ടുള്ള തുക 
സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്നതും ടി ലേല ത്തിൽ 
പിടിച്ചെടുത്ത സാധനങ്ങൾ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും ലേലം ചെയ്തു വിൽക്കുമ്പോൾ സർക്കാരിന് നഷ്ടം 
ഉണ്ടാവുകയാണെങ്കിൽ അപ്രകാരമുള്ള നഷ്ടം പരസ്യക്കൂലി 
മുതലായവ വ്യവസ്ഥകൾക്കു വിധേയമായി മുൻ ലേലക്കാര 
നിൽ നിന്നും ഈടാക്കുന്നതും ലാഭം ഉണ്ടാവുകയാണെങ്കിൽ 
ആയതിന് മുൻലേലക്കാരന് യാതൊരു അവകാശവും ഇല്ലാത്ത 
തുമാകുന്നു . 

- ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 27 - 11 - 2003 - ലെ 
സി2 - 6078 / 2003 നമ്പരായി 16 - 12 - 2003 - ലെ ഫോറസ്റ്റ് ഷീറ്റിൽ 
49 -ാം നമ്പർ കേരള ഗസറ്റിൽ പേജ് 387 മുതൽ 391 വരെ 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ 
ഓഫീസ്, പുനലൂർ. 

- ഫോറസ്റ്റ് ഓഫീസർ. 

ദർഘാസ് പരസ്യം 
നമ്പർ പി . ഡി .- 300/ 2009. 

- 2009 ഫെബ്രുവരി 7 . 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി പുനലൂർ ഡിവി ഷ ണൽ 
- ഫോറസ്റ്റ് ഓഫീസർ താഴെപറയുന്ന പ്രവർത്തികൾക്ക് 
അദ്ദേഹത്തിന്റെ ഓഫീസിൽ 27 - 2 - 2009 - ന് വൈകുന്നേരം 
3 മണി വരെ നിശ്ചിത യോഗ്യ ത യുള്ള അംഗീ കൃ ത 
കരാറുകാരിൽനിന്നും സീൽവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതാ 

ണ് . അന്നേദിവസം പകൽ 3 .30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് 
- ഓഫീസർ ഹാജ രായ കരാറു കാ രുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ പ്രസ്തുത 
തീയതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടത്തക്കവണ്ണം 
തപാൽ വഴിയും അയയ്ക്കാവുന്നതാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


- 1 പി. ഡി . 300 / 09 - അഞ്ചൽ റെയിഞ്ചിൽ 

ആനക്കുളം കുടുക്കത്തുപാറ എക്കോ 
ടൂറിസം പ്രോജക്ടിനുവേണ്ടിഇൻഫർ 
മേഷൻ സെന്ററിന്റെ നിർമ്മാണം - 
രൂപ 4,90 , 000 

12 ,250 
പി. ഡി. 300/ എ / 09 - ടി കുടുക്കത്തു 
പാറയിൽ പടികൾ കൈവരികൾ 
എന്നിവ സ്ഥാപിക്കുന്നതിന് - 
രൂപ 4 , 90 ,000 

12 ,250 
പി . ഡി . 300 / ബി / 09 - ടി നീരുറവ 
സംരക്ഷണം കിണർ പമ്പ് സെറ്റ് 
സ്ഥാപിക്കൽ എന്നിവ - രൂപ 72,000 

1, 800 
ദർഘാസ് ഫോറത്തിന്റെ വില 1500 രൂപ മുതൽ + മൂല്യ 
വർദ്ധിത നികുതി. 


കരാറുകാരന്റെ യോഗ്യത് - സി ക്ലാസ്സും ഉപരിയും. 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി- കരാർ തീയതി മുതൽ 
3 മാസം. 


- ദർഘാസിനാവശ്യമുള്ള പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 
പു ന ലൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കമായോ 
മണിയോർഡർ ആയോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു 
നൽകുന്നതല്ല . കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസു 
കളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവ സ്ഥകളും ഈ 
പ്രവർത്തിക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . കരാറുകാർ ദർഘാസിനോടൊപ്പം 
നിർദ്ദിഷ്ട മാതൃകയിൽ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാരംഭ കരാർ 
കൂടി സമർപ്പിക്കേ ണ്ട താ ണ് . പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത 
ദർഘാസുകൾ നിര സിക്കു ന്ന താ ണ്. ദർഘാസ് ദിവസം 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അ വ ധി യാ യിൽ അടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ് 
നടത്തുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
ദർഘാസ് നട പടികൾ നടക്കാതെ വന്നാൽ 4 - 3 - 2008 - ന് 
ക്രമപ്രകാരം ദർഘാസ് നടപടി നടത്തുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, പുനലൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


